Government of Kerala 
കേരള സർക്കാർ 

2009 


Reg. No . രജി. നമ്പർ 
KL/TV ( N )/ 12/2009 -2011 


GOVERN 


രം 


VMENT OF 
न्य अपत 


ാർ 
OF KER 
11 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


3rd November 2009 

2009 നവംബർ 3 


No. 


Vol. LIV 
വാല്യം 54 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


12th Karthika 1931 
1931 കാർത്തികം 12 


PART III 


Forest Department 


തിരുവനന്തപുരം ഡിവിഷൻ 


OFFICE OF THE CUSTODIAN (ECOLOGICALLY 
FRAGILE LANDS) AND CHIEF CONSERVATOR OF 
FORESTS (WILDLIFE ), THIRUVANANTHAPURAM 


ദർഘാസ്/ ലേലപ്പരസ്യം 


നമ്പർ എ1- 5785/ 2009 . 


2009 ഒക്ടോബർ 16. 


CORRIGENDUM NOTIFICATION 


No. EFL . 10- 20/ 2009. 


| 13th October 2009. 


The Notification No. EFL . 10 -20 /2009 dated 29 -6 - 2009 
published in Kerala Gazette No. 32 , dated 11 - 8 - 2009 
may be corrected and read as EFL . 10 - 20 / 2009 
dated 28 - 6 -2009. 


തിരുവനന്തപുരം ഡിവിഷന്റെ അധീനതയിലുള്ള പാലോട്, 
പരുത്തിപ്പള്ളി, കുളത്തൂപ്പുഴ എന്നീ റെയിഞ്ചുകളിലെ താഴെ 
പട്ടികയിലെ കശുമാവ് തോട്ടത്തിൽ നിന്നും കശുമാവ് മരങ്ങൾ 
വെട്ടി ശേഖരിച്ച് കൊണ്ടുപോകുന്നതിനുള്ള അവകാശം വനം 
വകുപ്പിന്റെ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്കും സർക്കാർ 
നിബന്ധനകൾക്കും വിധേയമായി [ 16 - 12 - 2008 - ലെ കേരള ഗസറ്റ് 
വാല്യം 53 നമ്പർ 50 - ൽ പ്രസിദ്ധീകരിച്ച ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( സംരക്ഷണം)- ന്റെ നമ്പർ പാ . ( 5)- 7698 /08 
തീയതി 6 -12 - 2008 ഉത്തരവിലെ നിബന്ധനകൾ ബാധകമാണ് 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസറ്റ് ഓഫീസറോ 
അ ദ്ദേ ഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ 
തിരുവനന്തപുരം ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽ വച്ച് 
2009 നവംബർ മാസം 18 -ാം തീയതി പകൽ 2 മണിക്ക് 
പരസ്യമായി ലേലം ചെയ്തു വിൽക്കുന്നതാണ്. 


| ( Sd.) 
Custodian (Ecologically 

Fragile Lands) & 
Chief Conservator of Forests 

(Wildlife ). 


Thiruvananthapuram . 


Gaz . No. 43/2009 /DTP (Forest ). 


504 


KERALA GAZETTE 


[ PART III 


1 


2 


1 . 79 


6 


പട്ടിക 

റദ്ദ് ചെയ്യുകയോ ചെയ്താൽ ടി തോട്ടത്തിന്റെ ദർഘാസ്/ ലേലം 
ക്രമ തോട്ടത്തിന്റെ ഇനവിവരം വിസ്തീർണ്ണം റെയിഞ്ച് 

25 - 11- 2009- ലും ലേ ദിവസം പൊതു അവധിയായി 
നമ്പർ പേര് 

( ഹെക്ടർ) 

പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി ദിവസം അതേ സമയത്തും 
1979 കാലൻ 419 കശുമാവ് 

അതേ സ്ഥലത്തും വച്ച് നടത്തുന്നതാണ്. ദർഘാസ്/ ലേല 

5. 48 പാലോട് 
കാവ് മരങ്ങൾ 

വ്യവസ്ഥകൾക്കും മറ്റു വ്യവസ്ഥകൾക്കും ഡിവിഷണൽ 
1979 വേമ്പു 372 കശുമാവ് 5. 45 പാലോട് ഫോറസ്റ്റ് ഓഫീസിലോ പാലോട്, പരുത്തിപ്പള്ളി, കുളത്തൂപ്പുഴ 
മരങ്ങൾ 

തുടങ്ങിയ റെയിഞ്ച് ഓഫീസിലോ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. 
1979 പൊട്ടൻ 350 കശുമാവ് 

പാലോട് 
ചിറ മരങ്ങൾ 

ഡിവിഷണൽ 

( ഒപ്പ്) 
1979 നാഗര 256 കശുമാവ് 3.15 പാലോട് 

ഫോറസ്റ്റ് ആഫീസ്, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ, 
മരങ്ങൾ 

തിരുവനന്തപുരം. 

- ( കേരള ഗവർണ്ണർക്കുവേണ്ടി) 
5 1979 ദൈവപുര 1585 കശുമാവ് 12.84 പാലോട് 

മരങ്ങൾ 
1979 ഇലവു 3435 കശുമാവ് 19. 91 കുളത്തൂപ്പുഴ 
പാലം ( ചിറ്റാർ മരങ്ങൾ 

ശെന്തുരുണി വൈൽഡ് ലൈഫ് ഡിവിഷൻ 
സൗത്ത്) അവയ്ക്ക് ഇടയ്ക്ക് 
നിൽക്കുന്ന 282 

ദർഘാസ്പരസ്യം 
അക്കേഷ്യ മരങ്ങൾ നമ്പർ എസ്. ഡി III - 532 / 2009. 

2009 ഒക്ടോബർ 7. 
| 7 1943 തൂങ്ങാംപാറ 3584 കശുമാവ് 30.432 പരുത്തിപ്പള്ളി 
- മരങ്ങൾ 

- ശെന്തുരുണി വൈൽഡ് ലൈഫ് വാർഡൻ താഴെപ്പറയുന്ന 

പ്രവൃത്തിക്ക് വനം വന്യജീവി വകുപ്പിലോ മറ്റ് വകുപ്പുകളിലോ 
- നിര ത ദ വ്യം - 10 , 000 രൂപ (ഓരോ തോട്ടത്തിനും ഇത്തരം പ്രവൃത്തിചെയ്ത്മുൻ പരിചയമുള്ള കരാറുകാരിൽ 
പ്രത്യേകം) 

നിന്നും മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ പ്രവൃത്തിയുടെ 
ദർഘാസ് ഫോറത്തിന്റെ വില - രൂപ 150 + വില്പന നികുതി പേര് ആലേഖനം ചെയ്ത മുദ്രവച്ച കവറുകളിൽ 25- 11 - 2009 - ന് 
(ഓരോന്നിനും പ്രത്യേകം). 

വൈകുന്നേരം 3 മണിവരെ ക്ഷണിച്ചു കൊള്ളുന്നു . 
ലേല തീയതിയും സമയവും - 18 - 11 - 2009, പകൽ 2 മണി. 

ദർഘാസുകൾ അന്നേ ദിവസം വൈകിട്ട് 3 . 30 മണിക്ക് 

ഹാജരുള്ള കരാറുകാരുടെ സാന്നിദ്ധ്യത്തിൽ ശെന്തുരുണി 
( 18 - 11 - 2009 - ന് വിൽക്കാൻ കഴിയാത്ത തോട്ടങ്ങൾ 25 - 11 - 2009 

വൈവൽ ഡ് ലൈഫ് വാർഡനോ അ ദ്ദേ ഹം അധികാര 
പകൽ 2 മണിക്ക്.) 

പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതാണ്. ഏതെങ്കിലും 
ലേല സ്ഥലം - ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസ്, കാരണവശാൽ ടി ടെണ്ടർ അന്നേദിവസം നടക്കാതെ വന്നാൽ 
തിരുവനന്തപുരം. 

ആയത് 3 -12- 2009 - നോ 10 -12 - 2009 - നോ മേൽപ്പറഞ്ഞ സ്ഥലത്തും 
കാലാവധി - ലേലം സ്ഥിരപ്പെടുത്തിയ തീയതി മുതൽ 

സമയത്തും നടത്തുന്നതാണ്. 
60 ദിവസം. 

- പ്രവൃത്തിയുടെ പേരും അടങ്കൽ തുകയും ശെന്തുരുണി 
ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ 

വന്യജീവി സങ്കേതത്തിൽ കല്ലുവരമ്പ് സെക്ഷനിലെ മരപ്പാലം 
ദർഘാസ്/ ലേലത്തിന് മുമ്പ്തന്നെ ലേല വസ് വിന്റെ ഭാഗത്ത്ചപ്പാത്ത് നിർമ്മാണം - രൂപ 1,25 ,000. 
നൽപുനിൽപ്പ് പരിശോധിച്ച് ബോധ്യപ്പെടേണ്ടതും ദർഘാസ്/ 

നിരതദ്രവ്യം - രൂപ 3,125. 
ലേല വ്യവസ്ഥകൾ വായിച്ച് മനസ്സിലാക്കി ബോധ്യപ്പെടേണ്ട 
തുമാണ്. ദർഘാസ് ഫോറങ്ങൾ തിരുവനന്തപുരം ഡിവിഷണൽ 

ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 400 + വാറ്റ്. 
ഫോറസ്റ്റ് ഓഫീസിൽനിന്നും ലേല ദിവസം പകൽ 12 മണി കരാറുകാരുടെ യോഗ്യത - സി ക്ലാസ്സും ഉപരിയും. 
വരെ ലഭിക്കുന്നതായിരിക്കും. ലേല ദിവസം ഉച്ചയ്ക്ക് 1 മണി 

ജോലി പൂർത്തിയാക്കേണ്ട കാലാ വധി - എഗ്രിമെന്റ് 
വരെ സീൽ ചെയ്ത കവറുകളിൽ ദർഘാസ് ഡിവിഷണൽ തീയതി മുതൽമൂന്ന്മാസം. 
ഫോറസ്റ്റ്ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തി 

-- ദർഘാസ് ഫോറങ്ങളും മറ്റ് വിശദവിവരങ്ങളും ശെന്തുരുണി 
നു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 

വൈൽഡ് ലൈഫ് ഡിവിഷനാഫീസിൽ നിന്നും ദർഘാസ് 
തോട്ടത്തിന്റെ പേര്, വില ഇവ ദർഘാസിൽ വ്യക്തമായി സ്വീകരിക്കുന്ന അവസാന ദിവസം 25 - 11 - 2009 - ന് ഉച്ചയ്ക്ക് 
രേഖപ്പെടുത്തേണ്ടതാണ്. ദർഘാസ്/ ലേലത്തിൽപങ്കെടുക്കുന്നവർ 2 മണിവരെ ലഭിക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ വില 
അവരുടെ തിരിച്ചറിയൽ കാർഡിന്റെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ് വിൽപ്പനനികുതി അടക്കം രൊക്കം പണമായി അടച്ച് രേഖാമൂലം 
ഹാജരാക്കേണ്ടതുമാണ്. ദർഘാസ്/ ലേലം കൊള്ളുന്നവർ ലേലം 

അപേക്ഷിക്കേണ്ടതാണ്. ഫോറത്തിന്റെ വില യാതൊരു 
കൊണ്ട് ഉല്പന്നത്തിന്റെ മൊത്തം വില 20, 000 

കാരണവശാലും തിരികെ നൽകുന്നതല്ല. ദർഘാസ് പ്രമാണങ്ങൾ 
( ഇരുപതിനായിരം ) രൂപയിൽ കുറവാണെങ്കിൽ മുഴുവൻ 

കൈമാറ്റം ചെയ്യാൻ പാടുള്ളതല്ല. ദർഘാസ് പ്രമാണത്തോടൊപ്പം 

50 രൂപ കേരള മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി ഉള്ളടക്കം 
തുകയും ലേലംകൊണ്ട ഉല്പന്നത്തിന്റെ മൊത്തം വില 20 ,000 

ചെയ്തിരിക്കേണ്ടതാണ്. നിശ്ചിത നിരതദ്രവ്യം ശെന്തുരുണി 
രൂപയിൽ കൂടുതലാണെങ്കിൽ മൊത്തം ലേല തുകയുടെ 35 % 

വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ പ്ലഡ്ജ് ചെയ്തതും 
(മുപ്പത്തിയഞ്ച് ശതമാനം) കുറഞ്ഞത് 20,000 രൂപ ലേല 

പ്രവൃത്തിയുടെ പേര് രേഖപ്പെടുത്തിയിരിക്കേണ്ടതുമാണ്. 
ദിവസം തന്നെ അടയ്ക്കേണ്ടതാണ്. ടി തോട്ടത്തിന്റെ ദർഘാസ്/ മേൽപ്പറഞ്ഞ വ്യവസ്ഥകൾ പാലിക്കാത്തതും നേരിട്ട് 
ലേലം ഏതെങ്കിലും കാരണവശാൽ നടക്കാതിരിക്കുകയോ സമർപ്പിക്കാത്തതുമായ ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


3rd Nov . 2009] 


FOREST DEPARTMENT 


505 


നിരതദ്രവ്യം പണമായോ ചെക്കായോ ഇന്ദിരാ വികാസ് 
പ്രതമായോ സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യം ദേശസാൽകൃത 
ഷെഡ്യൂൾഡ് ബാങ്കിലെ ഡി. ഡി . യായി സ്വീകരിക്കുന്നതാണ്. 
കേരള നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി നിയമമനുസരിച്ച് 
പ്രവൃത്തി ലഭിക്കുന്ന കരാറുകാരൻ പ്രവൃത്തിയുടെ മൊത്തം 
ചെലവിന്റെ 1 ശതമാനം ക്ഷേമനിധിയും നിലവിലുള്ള 
നിയമമനുസരിച്ചുള്ള മറ്റ് നികുതികളും അടയ്ക്കുവാൻ 
ബാദ്ധ്യസ്ഥനാണ്. ദർഘാസ് സ്വീകരിക്കുന്ന അവസാന ദിവസം 
പൊതു അവധി പ്രഖ്യാപിച്ചാൽ അടുത്ത് പ്രവൃത്തി ദിവസം 
നിശ്ചിത സമയത്ത് ദർഘാസുകൾ സ്വീകരിക്കുന്നതും 
തുറക്കുന്നതുമായിരിക്കും. 

- 19- 8- 1997- ലെ കേരള സർക്കാർ ഉത്തരവ് നമ്പർ ജി. ഒ. ( പി ) 
84/ 97 / പി ആന്റ് റ്റി വ്യവസ്ഥകൾ ഉൾപ്പെടെ പൊതുമരാമത്ത് 
വകുപ്പിലെ ദർഘാസിനെ സംബന്ധിച്ച എല്ലാ വ്യവസ്ഥകളും ഈ 
ദർഘാസിനും ബാധകമായിരിക്കും. 


ശെന്തുരുണി വൈൽഡ് ലൈഫ് 

( ഒപ്പ്) 
ഡിവിഷൻ, 

വൈൽഡ് ലൈഫ് വാർഡൻ. 
തെന്മല , ഡാം പി . ഒ . 

( കേരള ഗവർണ്ണർക്കുവേണ്ടി) 


Cost of tender form — Rs. 400 + VAT @ 12 . 5 % for 
Sl. No. 1 , Rs . 800 + VAT @ 12 . 5 % for Sl. Nos. 2 and 6 , 
Rs. 1 ,000 + VAT @ 12. 5 % for Sl. No . 3, Rs. 7,000 + VAT 

@ 12. 5 % for Sl. No. 4 and Rs. 2 , 000 + VAT @ 12.5 % for 
Sl. No . 5 . 

Period of completion - 4 months from the date of 
handling over the site . 

Tender forms and other conditions can be obtained 
from the Office of the undersigned on application in 
writing and on payment of the cost of tender form and 
taxes in cash (not refundable) upto 1 p . m . on 20 -11 -2009 . 
The filled up tenders will be received in this office upto 
3 p . m . on 20 - 11 -2009 and opened by the undersigned or 
an officer authorised by him on the same day at 3. 30 p . m . 
at the office of Divisional Forest Officer, Ranni in the 
presence of the contractors attending on the date. If the 
due date happens to be a holiday, the next working day 
will be the due date. 

The tender forms are not transferable. The earnest 
money deposit noted against the work should be paid 
along with the tenders by Demand Draft (Cheque will not 
be acceptable ) pledged in favour of the undersigned 
payable at any nationalized Bank /Scheduled Bank . 
Incomplete tenders and tenders without EMD are liable to 
be rejected . The undersigned reserves the right to reject 
any tender without assigning any reasons thereof. All 
other conditions prevailing in the Kerala PWD and Forest 
Department are applicable to this tender also . The tenders 
not containing the prescribed preliminary agreement in 
Stamp Paper worth Rs. 50 will be summarily rejected . If 
there is no response to any of the works included in this 
notification, the same will be again tendered on 28 - 11 -2009 , 
as per the same conditions mentioned above , at the same 
time and venue. 
Office of the Divisional Forest 

| ( Sd.) 
Officer, Ranni. 

Divisional Forest Officer. 


RANNI DIVISION 


TENDER NOTICE 


No. D - 4813/ 2009 . 

| 13th October 2009. 
Separate sealed competitive tenders superscribing the 
name of works are invited by the undersigned , for and on 
behalf of the Governor of Kerala , from Registered eligible 
contractors for the following works . 


| Sl. 


Name of work with 
Approximate P. A . C . 


EMD 


| No. 


Rs. 


പെരിയാർ ടൈഗർ റിസർവ്വ് വെസ്റ്റ് ഡിവിഷൻ, 

പീരുമേട് 


ദർഘാസ് പരസ്യം 


Developing Interpretation Centre at Pamba 

for nature awareness 
Cost of installing an electronic natural 
Interpretation Unit - Rs. 1,93,500 

4, 840 
Construction of a watch tower at 
Nanattumedu --Rs. 4, 00 , 000 

10,000 
Establishing a Patrolling Camp at Kochu 
Pampa by improving existing building 
Rs. 5,00 ,000 

12, 500 
Supply and installation of a Plastic 
shredding unit and 4 bundling boxes 
at Angamoozhy in Goodrical Range 
Rs. 3, 50,000 

8, 750 
Construction of a new dormitory 
at Angamoozhy - Rs. 10 ,00,000 

25, 000 
Improving the camping facility at old 
| IB Vadasserikkara - Rs. 4,00 , 000 

10,000 


നമ്പർ ഇ1- 1761/2009. 

| 2009 ഒക്ടോബർ 15. 
കേരള ഗവർണ്ണർക്കു വേണ്ടി പെരിയാർ റിസർവ്വ് വെസ്റ്റ് 
ഡിവിഷൻ, പീരുമേട് ഡെപ്യൂട്ടി ഡയറക്ടർ താഴെപ്പറയുന്ന 
പ്രവൃത്തികൾക്ക് കേരള പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ 
ചെയ്തിട്ടുള്ള യോഗ്യതയുള്ള കരാറുകാരിൽ നിന്ന് പ്രവൃത്തി 
യുടെ പേര് ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച് മത്സര 
സ്വഭാവമുള്ള ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . ദർഘാസ് 
10 -11-2009 - ന് വൈകിട്ട് 3 മണി വരെ സ്വീകരിക്കുന്നതും അന്നേ 
ദിവസം വൈകിട്ട് 3. 30 - ന് താഴെ ഒപ്പ് വച്ച ഉദ്യോഗസ്ഥന്റെ 
കാര്യാ ല യ ത്തിൽ വച്ച് ഹാജരുള്ള കരാ റു കാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസ് തുറന്നു പരിശോധിക്കുന്നതുമാണ്. 


506 


KERALA GAZETTE 


[PART III 


നിശ്ചിത ദിവസം ഏതെങ്കിലും കാരണവശാൽ അവധിയായാൽ 

പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടി 
അടുത്ത പ്രവൃത്തി ദിവസം നിശ്ചിത സമയത്ത് ദർഘാസുകൾ 

ദർഘാസ് പരസ്യം 
തുറന്നു പരിശോധിക്കുന്നതാണ്. ഏതെങ്കിലും കാരണത്താൽ 
10 - 11- 2009 ന് ദർഘാസ് നടക്കാതെ വന്നാൽ 17 - 11- 2009 - ൽ 

നമ്പർ എം . 2965/ 2009. 

2009 ഒക്ടോബർ 19. 
നിശ്ചിത സമയത്തും സ്ഥലത്തും വെച്ച് ദർഘാസ് 

പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ 2009- 10 സാമ്പത്തികവർഷം 
നടത്തുന്നതായിരിക്കും. 

താഴെ ചേർത്തി രി ക്കുന്ന സിവിൽ ജോലി ഏറ്റെടുത്ത് 

നടത്തുന്നതിന് മത്സരാടിസ്ഥാനത്തിലുള്ള ദർഘാസുകൾ താഴെ 
| കമ പ്രവർത്തിയുടെ പേരും 

നിരതദ്രവ്യം 
അടങ്കൽ തുകയും 
നമ്പർ 

കാണിച്ചിരിക്കും വിധത്തിലുള്ള സമയ പരിധിക്കുള്ളിൽ 
രൂപ 

പൊതു മ രാ മത്ത് വകു പ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള തും , 
- പമ്പ റെയ്ഞ്ചിലെ കുളങ്ങരപടി എഴുകുമൺ 

രജിസ്ട്രേഷൻ ഇപ്പോൾ നിലവിലുള്ളതുമായ എ , ബി , സി, ഡി 
റോഡിൽ കുളങ്ങരപടി എഴുകുമൺ പള്ളിപടി 

വിഭാഗത്തിൽപ്പെടുന്ന അംഗീകൃത കരാറുകാരിൽനിന്നും മുദ്രവച്ച 
വരെയുള്ള റോഡ് ബാലൻസ് 70 മീറ്റർ 

കവറുകളിൽ ക്ഷണിച്ചുകൊള്ളുന്നു . 
കോൺക്രീറ്റ് ചെയ്യുക -രൂപ 1,75,000 4,500 

ക്രമ റെയിഞ്ച് പ്രവർത്തിയുടെ പേരും നിരതദ്രവ്യം 
2 അഴുത റെയ്ഞ്ചിൽ കുട്ടിക്കാനം - പീരുമേട് 

നമ്പർ 

ഏകദേശ അടങ്കൽ തുകയും രൂപ 
ടൈപ്പ്- II കെട്ടിടം പണിയുക - രൂപ 5,83, 000 14,600 

- 1 തേക്കടി തേ ക്ക ടി യിൽ ആ ർട്ടി സ്റ്റിക് 
ദർഘാസ് പ്രമാ ണ ത്തിന്റെ വില കമ നമ്പർ 1- ന് 

ടോ യി ലറ്റ് ബ്ലോക്കിന്റ 
രൂപ 400 + വാറ്റ്, ക്രമനമ്പർ 2 - ന് രൂപ 1,200 + വാറ്റ്. 

നിർമ്മാണം - രൂപ 14, 11,000 - 30 , 000 

2 വള്ളക്കടവ് വഞ്ചി വ യൽ കോള നി യിലെ 
ജോലി തീർക്കേണ്ട കാലാ വധി - കമ ന മ്പർ 1 - ന് 

വയലിന് ചുറ്റും ജണ്ട നിർമ്മാണം - 
ഒന്നര മാസം, ക്രമനമ്പർ 2 - ന് 3 മാസം. 

രൂപ 1,44, 000 

- 3 , 500 
ദർഘാസ് പ്രമാണങ്ങളും മറ്റ് വിശദ വിവരങ്ങളും താഴെ 

3 വള്ളക്കടവ് വഞ്ചിവയൽ കോളനിയിലെ ഇക്കര 
ഒപ്പ് വച്ച് ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽ നിന്നും 10 -11- 2009 

കോള നിക്ക് ചുറ്റും ജണ്ട 
ഉച്ചയ്ക്ക് 1 മണിവരെ ദർഘാസ് ഫോറത്തിന്റെ വില രൊക്കം 

നിർമ്മാണം -രൂപ 2,02,000 

5 , 000 
പണമായി അടച്ച് ( മടക്കി കൊടുക്കു ന്ന തല്ല) രേഖാമൂലം 

ടെണ്ടർ ഫോറത്തിന്റെ വില ക്രമ നമ്പർ 1 - ന് രൂപ 
അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. അംഗീകൃത കരാറുകരെന്ന് 

| 2 ,100 + 12 .5 % വാറ്റ്, ക്രമനമ്പർ 2 - നും , 3 - നും രൂപ 400 + 12.5 % 
തെളിയിക്കുന്ന രജിസ്ട്രേഷൻ കാർഡ് അസ്സൽ ഹാജരാക്കി വാറ്റ്. 
ബോദ്ധ്യപ്പെടു ത്തി യ തിനുശേഷമേ ദർഘാസ് ഫാറ ങ്ങൾ 

- ദർഘാസ് ഫോറം നൽകുന്ന തീയതിയും സമയവും - 
നൽകു ക യു ള്ളൂ .യാതൊരു കാര ണ വശാലും ദർഘാസ് 

9 - 11- 2009 മുതൽ 12 - 11 - 2009 ഉച്ചയ്ക്ക് 1 മണിവരെ. 
പ്രമാണങ്ങൾ കൈമാറാൻ പാടില്ലാത്തതാകുന്നു . ദർഘാസു 
കളോടൊപ്പം 50 രൂപയുടെ കേരള മുദ്രപ്പത്രത്തിൽ ഒപ്പുവച്ച് ഒരു ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന തീയതിയും സമയവും 
പ്രാഥമിക ഉടമ്പടിയും ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. കേരള 12 - 11- 2009 ഉച്ചകഴിഞ്ഞ് 3 മണിവരെ. 
പൊതു മരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ സംബന്ധിച്ച് 

- ദർ ഘാസ് തുറക്കുന്ന തീയതിയും സമയവും 
നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ പ്രവൃത്തികൾക്കും 

12 - 11- 2009 ഉച്ചകഴിഞ്ഞ് 3. 30 മണി. 
ബാധകമാണ്. നിശ്ചിത തുക പെരിയാർ ടൈഗർ റിസർവ് 
വെസ്റ്റ് ഡിവിഷൻ, പീരുമേടിന്റെ പേരിൽ ജോലിയുടെ പേരും പൊതു അവധിയൊഴികെ മറ്റ് ഏതെങ്കിലും കാരണത്താൽ 
കരാറുകാരന്റെ പേരും പൂർണ്ണ മേൽവിലാസവും ആലേഖനം - 12 - 11 - 2009 - ന് ദർഘാസ് നടക്കാതെ വരിക യാ ണെ ങ്കിൽ 
ചെയ്ത തുക ഒടുക്കിയ രേഖകളും അടക്കം ചെയ്യേണ്ടതാണ്. 19 -11-2009 - ലും ആ ദിവസവും നടക്കാതെ വരികയാണെങ്കിൽ 
ദർഘാസ് സ്വീകരിക്കുന്നതിനും നിരാകരിക്കുന്നതിനുമുള്ള - 26- 11 - 2009 - നോ , അന്നും നടക്കാതെ വരിക യാ ണെ ങ്കിൽ 
അധികാരം പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ 

2 - 12 -2009- നും അതേ സ്ഥലത്തും അതേ സമയത്തും അതേ 
ഡെപ്യൂട്ടി ഡയറക്ടറിൽ നിക്ഷിപ്തമായിരിക്കും. നിശ്ചിത 

- നിബന്ധനകൾ പ്രകാരവും ദർഘാസ് ഫോറങ്ങൾ നൽകുന്നതും 
സമയത്തിന് ശേഷം ദർഘാസ് ഫോറങ്ങൾ വിൽക്കപ്പെടുന്നതോ 

സ്വീകരിക്കുന്നതും ദർഘാസ് നടത്തുന്നതുമായിരിക്കും. 
പൂരിപ്പിച്ച ദർഘാസ് ഫോറം സ്വീകരിക്കപ്പെടുന്നതോ അല്ല. -- പെരി യാർ ഈസ്റ്റ് ഡിവി ഷൻ തേക്കടി ഡെപ്യൂട്ടി 
കൂടുതൽ വിവരങ്ങൾ അടിയിൽ ഒപ്പുവച്ച ഉദ്യോഗസ്ഥന്റെ -- ഡ യ റ ക്ടറോ അദ്ദേഹം അ ധി കാ ര പ്പെ ടു ത്തുന്ന മറ്റ് 
കാര്യാ ല യ ത്തിൽ നിന്നും ഓഫീസ് സമ യ ങ്ങ ളിൽ ഉദ്യോ ഗ സ്ഥരോ നിർദ്ദിഷ്ട തീയ തി യിലും സമയത്തും 
അറിയാവുന്നതാണ്. 

ദർഘാസുകൾ തുറക്കുന്നതായിരിക്കും. ടി ദിവസം പൊതു 

അവധിദിവസമായി വന്നാൽ തൊട്ടടുത്ത പ്രവൃത്തി ദിവസം 
പെരിയാർ വെസ്റ്റ് ഡിവിഷൻ, 

( ഒപ്പ്) 

നിശ്ചിത സമയം വരെ ദർഘാസ് ഫോറങ്ങൾ വിതരണം 
പീരുമേട്. 

ഡെപ്യൂട്ടി ഡയറക്ടർ. ചെയ്യുന്നതും സ്വീകരിക്കുന്നതും തുറക്കുന്നതുമായിരിക്കും. 


3rd Nov . 2009] 


FOREST DEPARTMENT 


507 


പൊതുമരാമത്ത് വകുപ്പിലേയും വനം വകുപ്പിലേയും എല്ലാ 

പട്ടിക 
ദർഘാസ് നിബന്ധനകളും മേൽ ജോലിക്ക് ബാധകമായിരിക്കും. 

ക്രമ ദർഘാസ് നമ്പരും 

നിരതദ്രവ്യം 
ദർഘാസ് ഫോറങ്ങൾ യാതൊരു കാരണവശാലും കൈമാറ്റം 

നമ്പർ പ്രവൃത്തിയുടെ പേരും 

രൂപ് 
ചെയ്യു വാൻ പാടു ള്ള ത ല്ല . നിര ത ദ വ്യം പണ മായി 

അടങ്കൽ തുകയും 
സ്വീകരിക്കുന്നതല്ല . നിരതദ്രവ്യം ഡെപ്യൂട്ടി ഡയറക്ടർ ( പി . റ്റി .) 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ പേരിൽ പണയപ്പെ | 1 2 / 2009 - 10 - ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ 
ടു ത്തി യതും പവ്യ ത്തി യുടെ പേര് രേഖപ്പെടു ത്തി യി രി 

വെള്ളാപ്പാറ ഫോറസ്റ്റ് ഡോർമിറ്ററിയുടെ 
ക്കേണ്ടതുമാണ്. പ്രാഥമിക കരാർ 50 രൂപ മുദ്രപ്പത്രത്തിൽ ഒപ്പിട്ട് 

മേൽക്കൂര മെച്ചപ്പെടുത്തൽ ജോലി 
സമർപ്പിക്കേണ്ടതാണ്. 1- 11 -1992 - ലെ ജി . ഒ. ( എം . എസ്.) നമ്പർ 

രൂപ് 3 ലക്ഷം 

7 ,500 
96 / 92/ പി . ഡ ബ്ല . ആന്റ് ടി പ്രകാരമുള്ള ഗ്യാരണ്ടി ഈ 

3/ 2009 - 10 - ഇടുക്കി വന്യജീവി സങ്കേതത്തിൽ 
ദർഘാസ് ജോലിക്ക് ബാധകമായിരിക്കും. 

വെള്ളാപ്പാറ ഫോറസ്റ്റ് ഐ . ബി .യുടെ 

മെച്ചപ്പെടുത്തൽ ജോലി രൂപ 4.95 ലക്ഷം 12 ,500 
- മേൽ ജോലി സംബന്ധിച്ച് എം - 2965 / 09 -ാം നമ്പർ പ്രകാരം 

3 
കേരള ഗസറ്റിലും കേരള വനം വകുപ്പ് വെബ്സൈറ്റായ 

4/ 2009- 10 - തട്ടേക്കാട് പക്ഷി സങ്കേതത്തിലെ 
www.keralaforest.org- ലും പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ള വിശദമായ 

ഫോറസ്റ്റ് ഡോർമിറ്ററിയുടെ മെച്ചപ്പെടുത്തൽ 
ജോലി, പെയിന്റിംഗ് രൂപ 3.25 ലക്ഷം 

8 ,500 
ദർഘാസ് വ്യവസ്ഥകൾ ഈ ദർഘാസിനും ബാധകമായിരിക്കും. 

ഈ ദർഘാസ് സംബ ന്ധിച്ചുള്ള കൂടു തൽ ദർഘാസ് ഫോറ ത്തിന്റെ വില - രൂപ 400 + വില്പന 
വിവരങ്ങൾ പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ 

നികുതി. 
( പി. റ്റി .) , പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, തേക്കടിയുടെ 

ജോലി തീർക്കേണ്ട കാലാവധി - 3 മാസം. 
ആഫീസിൽ നിന്നോ ബന്ധ പ്പെട്ട റെയിഞ്ച് ആഫീസിൽ 

നിരതദ്രവ്യം ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡന്റെ 
നിന്നോ അറിയാവുന്നതാണ്. 

പേരിൽ ദേശസാൽകൃത ബാങ്കിൽ നിന്നെടുക്കുന്ന ഡിമാന്റ് 
ഡെപ്യൂട്ടി ഡയറക്ടറുടെ 

ഡാഫ്റ്റ് അല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്ത ഫിക്സഡ് ഡെപ്പോസിറ്റ് 
കാര്യാലയം, 

റെസിപ്റ്റ് ആയി മാത്രം സ്വീകരിക്കുന്നതാണ്. 
പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ, 

( ഒപ്പ്) 
തേക്കടി. ഡെപ്യൂട്ടി ഡയറക്ടർ ( പി . റ്റി .). 

ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിശദവിവരങ്ങളും ഇടുക്കി 
വൈൽഡ് ലൈഫ് വാർഡന്റെ കാര്യാലയത്തിൽ നിന്നും 
18 - 11 - 2009 മുതൽ 19 - 11 - 2009 ഉച്ചയ്ക്ക് ഒരു മണി വരെ 

ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കം പണമായി ( തിരികെ 
വൈൽഡ് ലൈഫ് ഡിവിഷൻ, ഇടുക്കി 

കൊടുക്കുന്നതല്ല ) രേഖാമൂലം അപേക്ഷിച്ചാൽ ലഭിക്കുന്നതാണ്. 
ദർഘാസ് പരസ്യം 

യാതൊരു കാരണവശാലും ദർഘാസ് പ്രമാണങ്ങൾ കൈമാറാൻ 

പാടില്ലാത്തതാണ്. ദർഘാസിനോടൊപ്പം 50 രൂപയുടെ 
നമ്പർ ഡി - 2094/ 2009. 

2009 ഒക്ടോബർ 14. മുദ്രപ്പത്രത്തിൽ ഒപ്പു വച്ച ഒരു പ്രാഥമിക ഉടമ്പടിയും 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി ഇടുക്കി വൈൽഡ് ലൈഫ് 

ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. ദർഘാസ് പ്രത്യേകം കവറിൽ 
വാർഡൻ താഴെ പട്ടികയിൽ പറയുന്ന പ്രവർത്തികൾക്ക് കേരള 

സീൽചെയ്ത് സമർപ്പിക്കേണ്ടതാണ്. കവറിന് മുകളിൽ 
പൊതുമരാമത്ത് വകുപ്പിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള 

ജോലിയുടെ പേര് കൃത്യമായി രേഖപ്പെടുത്തേണ്ടതാണ്. 
യോഗ്യതയുള്ള കരാറുകാരിൽ നിന്നും പ്രവർത്തിയുടെ പേര് 

- ഇങ്ങനെയല്ലാതെ സമർപ്പിക്കുന്ന ടെണ്ടറുകൾ നിരസിക്കു 
ആലേഖനം ചെയ്തിട്ടുള്ള മുദ്രവച്ച മത്സരസ്വഭാവമുള്ള 

ന്നതാണ്. കേരള പൊതുമരാമത്ത് വകുപ്പിലെ ദർഘാസുകളെ 
ദർ ഘാസുകൾ ക്ഷണിച്ചു കൊള്ളുന്നു . ദർഘാസുകൾ സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ വ്യവസ്ഥകളും ഈ 
19 - 11- 2009 - ന് വൈകിട്ട് മൂന്ന്മണിവരെ സ്വീകരിക്കുന്നതും | പ്രവർത്തിക്കും ബാധകമാണ്. നിശ്ചിത നിരതദ്രവ്യം ഇടുക്കി 
അന്നേ ദിവസം വൈകിട്ട് 4 മണിക്ക് താഴെ ഒപ്പു വച്ച വൈൽഡ് ലൈഫ് വാർഡന്റെ പേരിൽ ജോലിയുടെ പേരും 
ഉദ്യോഗസ്ഥന്റെ കാര്യാലയത്തിൽവച്ച് ഹാജരുള്ള കരാറുകാരുടെ കരാറുകാരന്റെ പേരും പൂർണ്ണ മേൽവിലാസവും ആലേഖനം 
സാന്നിദ്ധ്യത്തിൽ ഇടുക്കി വൈൽഡ് ലൈഫ് വാർഡനോ ചെയ്ത് ദർ ഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. 
അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന മറ്റ് ഉദ്യോഗസ്ഥനോ അ പൂർണ്ണവും നിശ്ചിത സമയത്ത് ലഭിക്കാത്തതുമായ 
തുറന്ന് പരിശോധിക്കുന്നതുമാണ്. നിശ്ചിത ദിവസം ദർഘാസുകൾ യാതൊരു കാരണവശാലും സ്വീകരിക്കുന്നതല്ല . 
ഏതെങ്കിലും കാരണവശാൽ അ വധിയായാൽ അടുത്ത ഏതെങ്കിലും ദർഘാസുകൾ കാരണം ബോധ്യപ്പെടുത്താതെ 
പ്രവർത്തി ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും നിരസിക്കുന്നതിനുള്ള അധികാരം താഴെ ഒപ്പിട്ടിരിക്കുന്ന ആളിൽ 
ദർഘാസുകൾ തുറന്ന് പരിശോധിക്കുന്നതാണ്. മറ്റേതെങ്കിലും 

നിക്ഷിപ്തമായിരിക്കും. 
കാരണത്താൽ 19 - 11 -2009 - ന് ദർഘാസ് നടക്കാതിരുന്നാൽ 
25 - 11 - 2009, 30 - 11- 2009 , 3 - 12 - 2009 എന്നീ തീയതികളിൽ വൈൽഡ് ലൈഫ് വാർഡന്റെ 
ഏതെങ്കിലും ഒരു തീയതിയിൽ നിശ്ചിത സ്ഥലത്തും കാര്യാലയം, 

( ഒപ്പ്) 
സമയത്തുംവച്ച് വീണ്ടും നടത്തുന്നതാണ്. 

ഇടുക്കി. 

വൈൽഡ് ലൈഫ് വാർഡൻ. 


508 


KERALA GAZETTE 


[Part III 


VAZHACHAL DIVISION 

TENDER / AUCTION SALE NOTICE 
No . C3- 5030 /2009. 

16th October 2009. 
It is hereby notified for the general information of the public that Teak Poles collected from Teak Plantation of 
Various Ranges of Vazhachal Forest Division by thinning will be sold in Tender/Auction sale subject to detailed Tender/ 
Auction sale conditions published in the Kerala Gazette No. 53, dated 16 - 12 -2008 in Page No. 481 to 488 of Chief 
Conservator of Forests ( Protection ), Thiruvananthapuram vide Notification No. Pro (5 )-7698 /2008 dated 6 - 12 - 2008 and other 
rules in force , as per schedule furnished below . Tender forms will be available in Divisional Forest Office , Vazhachal 
Division , Chalakudy on payment of Rs. 100 plus S . T . Sealed tenders will be received at Divisional Forest Office , 
Vazhachal Division , Chalakudy upto 3 p . m . on the working day prior to the auction date and tenders received after the 
stipulated date and time will not be entertained . If the date fixed for Tender/Auction happens to be a public holiday, 
harthal or strike, the Auction sale will be held on next working day at the schedule date , time and place. Tender will be 
opened immediately after auction sale and further action will be taken as per sale conditions. The intending bidders 
should satisfy themselves about the quality and quantity of the thinned materials put up for Tender /Auction sale and no 
complaints will be entertained later regarding the same. Further details of Tender/Auction sale will be available from 
Athirappilly , (Phone : 0484 - 2451171), Charpa , Vazhachal and Kollathirumedu Range Offices. Quantity notified is only 
approximate. Teak poles taken to stock up to a day before the auction will also be included in sale. If there is no bid 
or part bid 1st date of auction proposed , undisposed teak poles will be put up for sale on subsequent dates as shown in 
the schedule at the same time and place . The Auctioning Officer is empowered to conduct auction completely or partly 
and postponement of auction without assigning any reason . 

SCHEDULE 
Nameof 

Approximate No . of Teak Poles Approximate Place of Auction Next Auction 
Plantation / 1st 2nd 3rd 4th 5th Quantity of Auction / date and time date and time 

Range Class Class Class Class Class Timber (M ) Dumping Depot 
1974 TP 

555 961 1300 2700 795 10.916 1976 Oolassery 17 -11-2009, 2 - 12 - 2009 , 
Oolassery Teak , 

Dumping 11 a . m . 

11 a . m . 
Athirappilly 

Depot 
Range 
1960 TP 20 1 . 35 

0 . 958 Pokalappara 19- 11- 2009, 8-12- 2009, 
Karadippara , 

Dumping 11 a . m . 

11 a . m . 
Kollathirumedu 

Depot 
Range 
1965 TP. 65 126 . 190 212 14.126 

do . 
Karadippara , 
Kollathirumedu 
Range 
1966 TP 

73 52 22 136 146 9.691 
Karadippara, 
Kollathirumedu 
Range 
1973 Orukomban , 10 1 8 50 206 125 1.188 
TP , Charpa 
Range 
1977 Kannankuzhy, 47 27 200 1279 386 3.427 
TP , Charpa Range 
1963 TP 
Karadippara , 
Vazhachal 

25 13 . . . 
Range 


do . 


do . 


do . 


Post offer will be considered as per the terms and conditions. 

The remittance of the value and removal of timber should be as per prevailing terms and conditions and also as per 
rule in time. 


3rd Nov . 2009] 


FOREST DEPARTMENT 


509 


- വാഴച്ചാൽ ഡിവിഷനിലെ വിവിധ റെയിഞ്ചുകളിലെ താഴെ പട്ടികയിൽ കാണിച്ചിരിക്കുന്ന തേക്കുതോട്ടങ്ങളിൽനിന്നും ഇടവെട്ടി 
ശേഖരിച്ച തേക്കുതടികൾ| കഴകൾ പട്ടിക യിൽ സൂചിപ്പിച്ചിരിക്കുന്ന തീയതിയിലും സമയത്തും സ്ഥലത്തും വാഴച്ചാൽ 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ16 -12- 2008 - ൽ പ്രസിദ്ധീകരിച്ച 
53 -ാം നമ്പർ കേരള ഗസറ്റിലെ 481 മുതൽ 488 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം 
ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററുടെ 6-12- 2008- ലെ പ്രൊ . (5) 7698 /08 -ാം നമ്പർ ലേല വിജ്ഞാപനപ്രകാരമുള്ള വിശദമായ ദർഘാസ്/ 
ലേല വ്യവസ്ഥകൾ പ്രകാരവും അതാതു സമയത്ത് നിലവിലുള്ള മറ്റു നിയമങ്ങൾക്കും വിധേയമായി ദർഘാസ്/ ലേല അടിസ്ഥാ 
നത്തിൽ വില്പന നടത്തുന്നതാണ്. ലേല തീയതിക്ക് തലേദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ സീൽചെയ്ത ദർഘാസുകൾ സ്വീകരിക്കു 
ന്നതാണ്. 100 രൂപ വിലയും വില്പന നികുതിയും ഈടാക്കി ദർഘാസ് ഫാറങ്ങൾ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്നും നൽകു 
ന്നതാണ്. നിശ്ചിത സമയത്തിനുശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല. ലേലദിവസം പൊതു പണിമുടക്കോ 
ഹർത്താലോ പൊതു ഒഴിവു ദിവസമോ ആയിവന്നാൽ പ്രസ്തുത ലേലം അടുത്ത പ്രവൃത്തിദിവസം നിശ്ചിത സമയത്തും 
സ്ഥലത്തുംവച്ച് നടത്തുന്നതാണ്. ലേലം കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള 
അനന്തരനടപടികൾ സ്വീകരിക്കുന്നതുമാണ്. ദർഘാസ്/ ലേല വിൽപ്പനയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസ് 
സമർപ്പിക്കുന്നതിനുമുമ്പ് വില്പനയ്ക്ക് വച്ചിരിക്കുന്ന തിന്നിംഗ് ഉല്പന്നങ്ങളുടെ നിൽപ്പുസ്ഥിതിയും അളവുകളും മറ്റു 
വിശദവിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതും ലേലത്തിനുശേഷം ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും 
പരിഗണിക്കുന്നതല്ലാത്തതുമാകുന്നു . ദർഘാസ്/ ലേലത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അതിരപ്പിള്ളി, ചാർപ്പ , വാഴച്ചാൽ, 
കൊല്ലത്തിരുമേട് റെയിഞ്ചാഫീസറിൽ നിന്നും അറിയാവുന്നതാണ്. 


പട്ടിക 


തോട്ടം/ 
റെയിഞ്ചിന്റെ 
പേര് 


കഴകളുടെ ഏകദേശ അളവ് (എണ്ണം) 
ഒന്നാം രണ്ടാം മൂന്നാം നാലാം അഞ്ചാം 
തരം തരം തരം തരം തരം 


തടിയുടെ 

ഏകദേശ 
അളവ്( ക്യു . മീ.) 


ലേല സ്ഥലം/ 
താല്ക്കാലിക 
ഡിപ്പോ 


തീയതിയും 
സമയവും 


അടുത്ത 

ലേല 
തീയതിയും 
സമയവും 


555 


961 


1300 


2700 


795 


10 . 916 


1976 


1974 ഊളശ്ശേരി 
തേക്ക് തോട്ടം, 
അതിരപ്പിള്ളി 
റെയിഞ്ച് 


- 1976 ഊളശ്ശേരി 

ഡമ്പിംഗ് 
ഡിപ്പോ 


17- 11-2009 
രാവിലെ 
11 മണി 


2 - 12 - 2009 
രാവിലെ 
11 മണി. 


20 


1 


.. 


35 


.. 


0 . 958 


1960 കരടിപ്പാറ 
തേക്ക് തോട്ടം, 
കൊല്ലത്തിരുമേട് 
റെയിഞ്ച് 


പൊകലപ്പാറ 
ഡമ്പിംഗ് 
ഡിപ്പോ 


19 - 11 - 2009 
രാവിലെ 
11 മണി 


8 - 12 - 2009 
രാവിലെ 
11 മണി. 


65 


126 


.. 


190 


212 


14. 126 


- 


ടി 


ടി . 


1965 കരടിപ്പാറ 
തേക്ക് തോട്ടം, 
കൊല്ലത്തിരുമേട് 
റെയിഞ്ച് 


73 


52 


22 


136 


146 


9 . 691 


1966 കരടിപ്പാറ 
തേക്ക് തോട്ടം, 
കൊല്ലത്തിരുമേട് 
റെയിഞ്ച് 


10 


18 


50 


206 


125 


1 . 188 


47 


27 


200 


1279 


386 


3 . 427 


1973 ഒരു കൊമ്പൻ 
തേക്ക് തോട്ടം, 
ചാർപ്പ റെയിഞ്ച് 
1977 കണ്ണൻകുഴി 
തേക്ക് തോട്ടം, 
ചാർപ്പ റെയിഞ്ച് 
1963 കരടിപ്പാറ 
തേക്ക് തോട്ടം, 
വാഴച്ചാൽ 
റെയിഞ്ച് 


25 


13 


510 


KERALA GAZETTE 


[PART III 


പട്ടിക യിൽ ചേർത്തിട്ടുള്ളത് ഉദ്ദേശ അളവു ക ളാ ണ് . ലേലത്തിന് മുൻദിവസംവരെ സ്റ്റോക്കിലെടു ക്കുന്ന കഴകൾ 
ലേലത്തിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. മുഴുവനായോ ഭാഗികമായോ ലേലത്തിൽ വച്ചിരിക്കുന്ന കഴകൾ ലേലം നടക്കാതെവന്നാൽ 
പട്ടികയിൽ കാണിച്ചിരിക്കുന്ന മറ്റു തീയതികളിൽ അതേ സ്ഥലത്തും സമയത്തുംവച്ച് ലേലം നടത്തുന്നതായിരിക്കും. വില്പനയ്ക്ക് 
വച്ചിരിക്കുന്ന കഴകളുടെ ലേലം മുഴു വ നായോ ഭാഗികമായോ നടത്തുന്നതിനും മറ്റു കാരണങ്ങൾ കാണിക്കാതെതന്നെ 
മാറ്റിവയ്ക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന് അധികാരമുണ്ടായിരിക്കുന്നതാണ്. 

നിയമാനുസൃതമായ പോസ്റ്റ് ഓഫറുകൾഉണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം നിലവിലുള്ള 
വ്യവസ്ഥകൾക്ക് വിധേയമായി സ്വീകരിക്കുന്നതാണ്. 


ലേലത്തിന് നിരതദ്രവ്യം 20,000 ( ഇരുപതിനായിരം ) രൂപയാണ്. ലേലത്തിൽ പങ്കെടുക്കുന്നവർ ലേലത്തിനു മുമ്പായി 
ലേല വസ്തുക്കളുടെ അളവ്/ഗുണം എന്നിവ സ്വയം പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 


- കൂടുതൽ വിവരങ്ങൾക്ക് ഈ ഓഫീസിലോ ( ഫോൺ 0480 -2701713 , ഇ - മെയിൽ dfoVzl @ gmail . com) അതിരപ്പിള്ളി 
( ഫോൺ 0484- 2451171), ചാർപ്പ , വാഴച്ചാൽ, കൊല്ലത്തിരുമേട് റെയിഞ്ചാഫീസിലോ അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


Office of the Divisional Forest Officer , 
Vazhachal Division , 
Chalakudy. 


| ( Sd.) 
Divisional Forest Officer 
(For and on behalf of the Governor of Kerala ) 


RE - TENDER / AUCTION NOTICE 


No, C2 - 1680/2009. 


20th October 2009. 


It is hereby notified for the general information of the public that Teak Poles and Timber collected from 1974 Teak 
Plantation of Athirappilly Range of Vazhachal Forest Division by thinning and sold in Auction dated 
12- 8 -2008 bid by Sri T. T. Augusthy, Thiruthanathil House, Manjapra and Sri P. A . Baiju , Puthenveettil House , PCK , 15th 
Block who failed to remit balance value and taxes within the stipulated time, then confiscated to government as per sale 
condition will be sold in Re- Tender/Re-Auction sale in their risk and responsibility subject to detailed Tender/Auction sale 
conditions published in the Kerala Gazette No . 53 dated 16 -12 - 2008 in Page No . 481 to 488 of Chief Conservator of Forests 
( Protection ), Thiruvananthapuram vide notification No. Pro . (5 ) 7698 /2008 dated 6 - 12 -2008 and other rules in force , as per 
schedule furnished below . Tender forms will be available in Divisional Forest Office, Vazhachal Division , Chalakudy on 
payment of Rs. 100 plus S. T. Sealed tenders will be received at Divisional Forest Office, Vazhachal Division , Chalakudy 
upto 3 p .m . on the working day prior to the auction date and tenders received after the stipulated date and time will not 
be entertained . If the date fixed for Tender/ Auction happens to be a public holiday , harthal or strike, the Auction sale will 
be held on next working day at the schedule date, time and place . Tender will be opened immediately after auction sale 
and further action will be taken as per sale conditions. The intending bidders should satisfy themselves about the quality 
and quantity of the thinned materials put up for Tender / Auction sale and no complaints will be entertained later regarding 
the same. Further details of Tender/Auction sale will be available from Athirappilly Range Office (Phone: 0484 -2451171 ). 
Quantity notified is only approximate. Teak poles taken to stock up to a day before the auction will also be included in 
sale . If there is no bid or part bid Ist date of auction proposed , undisposed teak poles will be put up for sale on 
subsequent dates as shown in the schedule at the same time and place. The Auctioning Officer is empowered to conduct 
auction completely or partly and postponement of auction without assigning any reason . 


SCHEDULE 


Timber ( M ) 


Name of 
Plantation / 

Range 


Teak Poles (Nos .) 
1st 2nd 3rd 4th 5th 
Class Class Class Class Class 


Place of 

Auction / 
Dumping Depot 


Auction 
date and time 


Next 

Auction 
date and time 


- 


95 


29 


130 


600 


295 


1.544 


- 17-11 -2009, 

11 a . m . 


2-12 -2009 , 


1976 
Oolassery 
Teak Plantation 


1974 Teak 
Plantation 
Athirappilly 
Range 


11 a . m . 


Post offer will be considered under the terms and conditions in force. 

The remittance of the value and removal of timber should be as per prevailing terms and conditions and also as per 
rules in time. 


3rd Nov . 2009] 


FOREST DEPARTMENT 


511 


വാഴച്ചാൽ ഡിവിഷനിലെ അതിരപ്പിള്ളി റെയിഞ്ചിലെ 1974 തേക്കുതോട്ടത്തിൽ ഇടമുറി നടത്തി ശേഖരിച്ച് 1976 ഊളശ്ശേരി 
തേക്ക് തോട്ടത്തിലെ താൽക്കാലിക ഡമ്പിംഗ് ഡിപ്പോയിൽ അട്ടിവെച്ചിട്ടുള്ളതും 12-8- 2008- ൽ നടത്തിയ ലേലത്തിൽ ശ്രീ. ടി. ടി. അഗസ്തി, 
തിരുതനത്തിൽ ഹൗസ്, മഞ്ഞപ്ര, ശ്രീ. പി . എ . ബൈജു , പുത്തൻവീട്ടിൽ ഹൗസ്, പി . സി . കെ . 15 -ാം ബ്ളോക്ക് എന്നിവർ ലേലം 
കൊണ്ടതും ലേല സ്ഥിരീകരണ ഉത്തരവ് നൽകിയെങ്കിലും കാലാവധിക്കുള്ളിൽ ബാക്കി തുകയും നികുതികളും പൂർണ്ണമായും 
സർക്കാരിലേക്ക് അടയ്ക്കുവാൻ വീഴ്ച വരുത്തിയതിനാൽ ലേല നിബന്ധന പ്രകാരം സർക്കാരിലേക്ക് മുതൽക്കൂട്ടിയതും താഴെ 
പട്ടികയിൽ പറയുന്നതുമായ തേക്കു കഴകളും തടികളും മേൽ പേരുകാരുടെ നഷ്ടോത്തരവാദിത്വത്തിൽ താഴെ പട്ടികയിൽ 
പറഞ്ഞിട്ടുള്ള സ്ഥലത്തും സമയത്തുംവച്ച് വാഴച്ചാൽ ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന 
മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥനോ പരസ്യമായി ലേലം ചെയ്ത്വിൽക്കുന്നതാണ്. മതിയായ വേലക്കാരില്ലാതെയോ ലേലത്തിൽ മതിയായ 
വില ലഭിക്കുന്നില്ലെന്നോകാണുന്നപക്ഷം ലേലം മാറ്റിവയ്ക്കേണ്ടിവന്നാൽ പട്ടികയിലെ അടുത്ത ലേലത്തീയതിയിൽ ലേലം 
നടത്തുന്നതായിരിക്കും. ലേലദിവസം പൊതു അവധിയായി പ്രഖ്യാപിക്കുകയോ, പൊതു പണിമുടക്കോ, ഹർത്താലോ ആകുന്നപക്ഷം 
അടുത്ത പ്രവൃത്തി ദിവസം അതേ സ്ഥലത്തും സമയത്തും ലേലം നടത്തുന്നതാണ്. 16 - 12 - 2008- ൽ പ്രസിദ്ധീകരിച്ച 53 -ാം നമ്പർ 
കേരള ഗസറ്റിലെ 481 മുതൽ 488 വരെയുള്ള പേജുകളിൽ പ്രസിദ്ധീകരിച്ച തിരുവനന്തപുരം സംരക്ഷണ വിഭാഗം ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്ററുടെ 6- 12 - 2008 - ലെ Pro. ( 5)7698 / 08 നമ്പർ ലേല വിജ്ഞാപന പ്രകാരമുള്ള വിശദമായ ദർഘാസ്/ ലേല വ്യവസ്ഥകളും 
അതാതു സമയത്ത് നിലവിലുള്ള മറ്റു നിയമങ്ങളും ഈ ലേലത്തിനും ബാധകമായിരിക്കുന്നതാണ്. 100 രൂപ വിലയും നിലവിലുള്ള 
വില്പന നികുതിയും ഈടാക്കി ദർഘാസ് ഫോറങ്ങൾ ലേലത്തീയതിക്കു തലേദിവസം ഉച്ചയ്ക്ക് 1 മണിവരെ ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസിൽ നിന്നും നൽകുന്നതാണ്. ലേലത്തീയതിക്കു തലേദിവസം ഉച്ചയ്ക്ക് 3 മണിവരെ സീൽ ചെയ്ത ദർഘാസുകൾ ഈ 
ഓഫീസിൽ സ്വീകരിക്കുന്നതാണ്. നിശ്ചിത സമയത്തിനു ശേഷം ലഭിക്കുന്ന ദർഘാസുകൾ പരിഗണിക്കുന്നതല്ല . ലേലം 
കഴിഞ്ഞാലുടൻ ദർഘാസുകൾ തുറക്കുന്നതും ലേല നിബന്ധനകൾ പ്രകാരമുള്ള അനന്തര നടപടികൾ സ്വീകരിക്കുന്നതുമാണ്. 
ദർഘാസ്/ ലേല വില്പനയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ദർഘാസ് സമർപ്പിക്കുന്നതിനുമുമ്പ് വില്പനയ്ക്ക് വച്ചിരിക്കുന്ന 
ഉല്പന്നങ്ങളുടെ നിജസ്ഥിതിയും അളവുകളും മറ്റു വിശദ വിവരങ്ങളും കണ്ട് ബോദ്ധ്യപ്പെട്ടിരിക്കേണ്ടതാണ്. ലേലത്തിനുശേഷം ഈ 
വക കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു പരാതിയും പരിഗണിക്കുന്നതല്ല. 


പട്ടിക 


തേക്ക് 


തോട്ടം/ റെയിഞ്ച് 


കഴകളുടെ അളവ് (എണ്ണം) 
ഒന്നാം രണ്ടാം മൂന്നാം നാലാം അഞ്ചാം 
തരം തരം തരം തരം തരം 


തടി 


ലേല സ്ഥലം/ ലേല 
താല്ക്കാലിക തീയതിയും 
ഡിപ്പോ സമയവും 


( ക്യു . മീ.) 


അടുത്ത 

ലേല 
തീയതിയും 
സമയവും 


95 


29 


130 


600 


295 


1 . 544 


1974 തേക്ക് തോട്ടം, 
അതിരപ്പിള്ളി 
റെയിഞ്ച് 


1976 
ഊളശ്ശേരി 
തേക്ക് തോട്ടം 


17 - 11 - 2009 
രാവിലെ 
11 മണി 


2 - 12 - 2009 
രാവിലെ 
11 മണി 


വില്പനയ്ക്ക് വച്ചിരിക്കുന്ന ഉല്പന്നങ്ങളുടെ ലേലം പൂർണ്ണമായോ ഭാഗികമായോ മറ്റു കാരണങ്ങൾ കാണിക്കാതെ തന്നെ 
മാറ്റിവയ്ക്കുന്നതിനും ലേലം നടത്തുന്ന ഉദ്യോഗസ്ഥന്അധികാരമുണ്ടായിരിക്കുന്നതാണ്. 


നിയമാനുസൃതമായ പോസ്റ്റ്ഓഫറുകൾഉണ്ടെങ്കിൽ ആയത് ദർഘാസ്/ ലേലം കഴിഞ്ഞ് 7 ദിവസത്തിനകം, വ്യവസ്ഥകൾക്ക് 
വിധേയമായി സ്വീകരിക്കുന്നതാണ്. 


- കൂടുതൽ വിവരങ്ങൾ ഈ ഓഫീസിലോ ( ഫോൺ- 0480 -2701713 ) ( ഇ - മെയിൽ dfovzl @ gmail. com) അതിരപ്പിള്ളി 
റെയിഞ്ചാഫീസിലോ ( ഫോൺ- 0484- 2451171 ) അന്വേഷിച്ചാൽ അറിയാവുന്നതാണ്. 


Office of the Divisional Forest Officer, 
Vazhachal Division , 
Chalakudy. 


| ( Sd.) 

Divisional Forest Officer. 
(For and on behalf of the Governor of Kerala ). 


512 


KERALA GAZETTE 


[PART III 


കോഴിക്കോട് ഡിവിഷൻ 


ദർഘാസ്/ ലേല പരസ്യം 


നമ്പർ ജി1- 722/ 2009 . 


2009 ഒക്ടോബർ 8 . 


നൽകിയ തിരിച്ചറിയൽ കാർഡ്, ഇന്ത്യൻപാസ്പോർട്ട് 
അല്ലെങ്കിൽ മറ്റു നിയമാനുസൃതമായ തിരിച്ചറിയൽ രേഖ 
എന്നിവയിൽഏതെങ്കിലുമൊന്ന് ഹാജരാക്കേണ്ടതാണ്. 
3. ലേല ത്തിന് മുമ്പ് പൂരിപ്പിച്ച ദർഘാസ് ഫോറം 
സമർപ്പിക്കുന്നതോടൊപ്പം നിരതദ്രവ്യം 
കെട്ടിവയ്ക്കേണ്ടതാണ്. നിശ്ചിത സമയത്തിനുശേഷം 
ലഭിക്കുന്ന ദർഘാസുകൾ സ്വീകരിക്കുന്നതല്ല. 


4. കൂടുതൽ തുക യ്ക്കുളള ദർഘാസുകൾ 
- അംഗീകാരത്തിനായി മേലധികാരികൾക്ക് 
അയയ്ക്കുന്നതും മറ്റുളളവ നിരസിക്കുന്നതും അത്തരം 
ദർ ഘാസുകാർ നൽകിയ നിരതദ വ്യം 
ലേലത്തിനുശേഷം തിരികെ നൽകുന്നതുമാണ്. 


കോഴിക്കോട് ഡിവിഷനിലെ ഒ. ആർ. 17/ 05 നമ്പർ വനം 
കേസ്സിലുൾപ്പെട്ടതും കേരള വനനിയമം 61 എ വകുപ്പനുസരിച്ച് 
സർക്കാരിലേക്ക്കണ്ടുകെട്ടിയതുമായ കെ . എൽ. 7 / 5631 നമ്പർ 
ഹീറോ ഹോണ്ട മോട്ടോർ സൈക്കിൾ ഇപ്പോഴുള്ള സ്ഥിതിയിലും 
അവസ്ഥയിലും കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ്ഓഫീസിൽ 
വച്ച് 17 - 11- 2009 - ന് കോഴിക്കോട് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറോ അദ്ദേഹം അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ 
വൈകിട്ട് 3.30 മണിക്ക് ദർഘാസ്/ ലേല അടിസ്ഥാനത്തിൽ വിൽപ്പന 
നടത്തുന്നതായിരിക്കും. നിശ്ചിത ദിവസം ഏതെങ്കിലും 
കാരണവശാൽ ദർഘാസ്/ ലേലം നടക്കാതെ വരികയാണെങ്കിൽ 
താഴെ കാണിച്ചിരിക്കും പ്രകാരം അതാത് തീയതികളിൽ നിശ്ചിത 
സ്ഥലത്തും സമയത്തും പുനർ ലേലം നടത്തുന്നതാണ്. ലേല 
ദിവസം പൊതു അവധി വന്നാൽ അടുത്ത പ്രവൃത്തി 
ദിവസം നിശ്ചിത സ്ഥലത്തും സമയത്തും വച്ച് ലേലം 
നടത്തുന്നതായിരിക്കും. 
വാഹനത്തിന്റെ വിവരം കെ . എൽ. 7 -5631 ഹീറോ ഹോണ്ട 

-- മോട്ടോർ സൈക്കിൾ 
സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം പെരുവണ്ണാമൂഴി റെയ്ഞ്ച്( വനം 

- കേസ്സ് ഒ. ആർ. 17/ 05- ൽ ഉൾപ്പെട്ടത്) 
ലേല തീയതി 17 - 11- 2009 
പുനർ ലേല തീയതികൾ - 24 - 11 - 2009 , 1-12 - 2009, 9- 12 - 2009. 


5. ഉയർന്ന ദർഘാസ് സംഖ്യ നിരതദ്രവ്യസംഖ്യയേക്കാൾ 

കൂടുതലാണെങ്കിൽ ദർഘാസ്/ ലേല സംഖ്യയുടെ 50 % 
( നിരതദ വ്യം ഉൾപ്പെടെ) അ പ്പോൾതന്നെ 

അടയ്ക്കേണ്ടതാണ്. 
6. ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും നിരാകരിക്കു 

ന്നതിനുമുള്ള പൂർണ്ണ അധികാരം ബന്ധപ്പെട്ട 
ഉദ്യോഗസ്ഥരിൽ നിക്ഷിപ്തമായിരിക്കും. 


7. ദർഘാസുകൾ അംഗീകരിച്ചതായി അറിയിപ്പ് കിട്ടി 15 
ദിവസത്തിനകം ബാക്കി ലേല സംഖ്യയും 
നിയമപ്രകാരമുള്ള നികുതിയും അടച്ച് വാഹനം നീക്കം 
ചെയ്യേണ്ടതാണ്. 


ദർഘാസ് ഫോറത്തിന്റെ വില രൂപ 150 + വാറ്റും നിരതദ്രവ്യം 
2 , 000 രൂപയുമാണ്. ദർഘാസ് ഫോറങ്ങൾ നിശ്ചിത ലേല 
ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 1 മണി വരെ ലഭിക്കുന്നതും പൂരിപ്പിച്ച 
ദർഘാസ് ഫോറങ്ങൾ വൈകിട്ട് 3 മണിവരെ തിരികെ 
സ്വീകരിക്കുന്നതും 3. 30 മണിക്ക് പ്രസ്തുത വാഹനങ്ങൾ ലേലം 
ചെയ്യുന്നതും ലേലത്തിന് ശേഷം ഹാജരുളള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ദർഘാസുകൾതുറക്കുന്നതുമായിരിക്കും. 


ലേലം/ ദർഘാസുകളിൽ വെച്ച് ഏറ്റവും കൂടുതൽ തുക 
വാഗ്ദാനം ചെയ്യുന്നവരുടെ പേരിൽ താൽക്കാലികമായി ലേലം 
ഉറപ്പിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾ കോഴിക്കോട് 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസിൽനിന്ന് എല്ലാ പ്രവർത്തി 
ദിവസങ്ങളിലും അറിയാവുന്നതാണ്. 


8. മേൽപ്പറഞ്ഞ 15 ദിവസത്തിനകം ബാക്കി സംഖ്യയും 

നികുതിയും അടച്ച് വാഹനം നീക്കം ചെയ്യാത്തപക്ഷം 
മറ്റൊരു 15 ദിവസംകൂടി ബാക്കി സംഖ്യയ്ക്ക് 12 % 
പലിശയും ദിവസത്തിൽ 20 % രൂപ നിരക്കിൽ തറ 
വാടകയും വസൂലാക്കി സമയം അനുവദിക്കുന്ന 
തായിരിക്കും. അതിനുശേഷം അവധി അനുവദി 
ക്കുന്നതല്ല. അപ്രകാരം സമയപരിധിക്കുള്ളിൽ നീക്കം 
ചെയ്യാത്ത വാഹനം വീഴ്ച വരുത്തിയ 
ദർഘാസുകാരുടെ/ ലേലക്കാരുടെ നഷ് ടോത്തര 
വാദിത്വത്തിൽ ഇതേ ദർഘാസ്/ ലേല വ്യവസ്ഥകൾക്ക് 
വിധേയമായി വീണ്ടും ദർഘാസ്/ ലേലം നടത്തി 
വിൽക്കുന്നതായിരിക്കും. 
9. ദർഘാസ് സംബന്ധിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ടുമെന്റിൽ 

നിലവിലുളള പൊതു നിയമങ്ങളും മറ്റു നിബന്ധനകളും 

ഈ ദർഘാസ്/ ലേലത്തിനും ബാധകമായിരിക്കും. 
10. ദർഘാസ്/ ലേലം സംബന്ധിച്ച് നിയമാനുസൃതമായ 

പോസ്റ്റ് ഓഫറുകൾ എന്തെങ്കിലുമുണ്ടെങ്കിൽ ആയത് 
ദർഘാസ്/ ലേലത്തിനുശേഷം 3 ദിവസത്തിനകം ഈ 
ഓഫീസിൽ ഹാജരാക്കേണ്ടതാണ്. പോസ്റ്റ് ഓഫറുകൾ 
നൽകുന്നത് സംബന്ധിച്ച് നിലവിലുള്ള എല്ലാ 
നിയമങ്ങളും ഈ ലേലത്തിനും/ ദ ർ ഘാസിനും 
ബാധകമായിരിക്കും. 


നിബന്ധനകൾ 


1 . 


C 


പ്രസ്തുത വാഹനങ്ങൾ നൽപ്പുനിൽപ്പു സ്ഥിതിയിലാണ് 
വിൽപ്പന നടത്തുന്നത്. വാഹനങ്ങളുടെഗുണനിലവാരം 
ലേലത്തിനുമുമ്പ് പരിശോധിച്ച് ബോദ്ധ്യപ്പെടേണ്ടതാണ്. 
വാഹനങ്ങൾ അധികൃതരുടെ അനുവാദത്തോടെ എല്ലാ 
പ്രവൃത്തിദിവസങ്ങളിലും പരിശോധിക്കാവുന്നതാണ്. 
ദർഘാസ്/ ലേലത്തിനു ശേഷം വാഹനത്തിന്റെ 
ഗുണനിലവാരത്തെ സംബന്ധിച്ച് യാതൊരു വിധ 

പരാതിയും സ്വീകരിക്കുന്നതല്ല. 
2. ദർഘാസ്/ ലേലത്തിൽ പങ്കെടുക്കുന്നവർ അവരെ 

തിരിച്ചറിയുന്നതിന് ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ 
നൽകിയ സർട്ടിഫിക്കറ്റ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസറുടെ 
കാര്യാലയം, സിവിൽ സ്റ്റേഷൻ, 
കോഴിക്കോട്. 


( ഒപ്പ്) 
ഡിവിഷണൽ 
ഫോറസ്റ്റ്ഓഫീസർ. 


